Reg . No . രജി. നമ്പർ 
KL/ TV( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


ാ 


ര 


V 
GOVERNA 


MENT OF 


2 


OF KERA 

--- 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th November 2009 
- 2009 നവംബർ 24 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
വാല്യം 54 


| 46. 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Agrahayana 1931 
1931 അഗ്രഹായനം 3 


PART III 
Judicial Department 


THE HIGH COURT OF KERALA 


അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 

കോടതി, തിരുവനന്തപുരം 


പരസ്യം 


2009 ഒക്ടോബർ 16. 


- നമ്പർ T. 426/ 2004. 

CC - 83 / 2005 . 


NOTIFICATION 
No . B4 - 44225/ 2008 . 

24th October 2009 . 
In exercise of the powers conferred by Section 13 
of the Code of Criminal Procedure , 1973 (Central Act 2 
of 1974 ), the High Court of Kerala hereby : 
(i) Confers upon Sri V . P . Sudhakaran , " Sudha , 

| Mayanad , Kozhikode - 673 008 all the powers 
conferred upon a Magistrate of the Second 
Class under the said Code in regard to cases 
generally arising in the corporation area of 
Kozhikode District and empowers him to try 

such cases sitting singly in the said area ; 
( ii ) Appoints the said Sri V . P. Sudhakaran as 

Honorary Special Judicial Magistrate of the 
Second Class, Kozhikode for a period of one 
year w .e. f. the date of assumption of the charge 

as such and ; 
(iii) Further confers upon him under Section 261 of 

the said Code, the powers to try summarily the 
offences set out earlier. 


തിരു വ ന ന്ത പുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ 
മജിസ്ട്രേറ്റ് കോടതിയിലെ സി . സി . നമ്പർ 83 / 2005 ( പേട്ട 
പോലീസ് സ്റ്റേഷൻ കം നമ്പർ- 208 / 2004 ) - ൽ ഉൾപ്പെട്ട 
സോണി ഇ ന ത്തിൽ പ്പെട്ട ഒരു ടെലി വി ഷൻ, സോണി 
ഇനത്തിൽപ്പെട്ട ഒരു വി . സി . പി., സോണി ഇനത്തിൽപ്പെട്ട 
ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറ, രണ്ട് വീഡിയോ കാസറ്റ് 
എന്നീ സാധ ന ങ്ങൾ കൈപ്പറ്റാൻ അവയുടെ ഉടമസ്ഥരോ 
അവകാശികളോ നാളിതുവരെ ഹാജരായിട്ടില്ലാത്തതാകുന്നു . 
ആയതിനാൽ ടി സാധനങ്ങൾക്ക് ആരെങ്കിലും അവകാശികൾ 
ഉണ്ട്ങ്കിൽ ഈ പരസ്യം പസി ദ്ധ പ്പെ ടുത്തി ഒരു 
മാസത്തിനകം ബന്ധപ്പെട്ട റിക്കാർഡുകൾ സഹിതം കോടതിയിൽ 
നേരിട്ട് ഹാജരായി ടി മുതലു കൾ കൈപ്പറ്റേണ്ട താ ണ് . 
അ ല്ലാ ത്ത പക്ഷം ടി മുതലുകൾ സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതാണെന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു . 


- By order, 
A . V. RAMAKRISHNA PILLAI, 

Registrar 
| ( Subordinate Judiciary ). 


തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ 

മജിസ്ട്രേറ്റ്. 


Kochi. 


Gaz .No. 46 /2009 /DTP. (Judicial). 


140 


KERALA GAZETTE 


| [PART III 


ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേട്ട് 

കോടതി-l, മൂവാറ്റുപുഴ 


പരസ്യം 


നമ്പർ A 5 /2009 - 10 . 


2009 ഒക്ടോബർ 28. 


വിവിധ കേസുകളിൽ ഈ കോടതിയിൽ ഹാജരാക്കിയി 
ട്ടുള്ളതും കോട തി യുടെ കസ്റ്റഡിയിൽ ഇരിപ്പുള്ളതു മായ 
താഴെ വിവരിക്കുന്ന വാഹനങ്ങൾ ഈ പരസ്യം പ്രസിദ്ധ 
പ്പെടുത്തി ഒരു മാസത്തിനകം ലേലം ചെയ്ത് സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതാണെന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു . 

മുതൽ വിവരം 


1. തൊണ്ടി നമ്പർ T 12 1/ 08 

കേസ് നമ്പർ Cr. 99/ 08 Piravom P. S. (ST 2432/08) 
വിവരണം -മുന്നിലും പുറകിലും KL7W 7960 

എന്ന് രജിസ്ട്രേഷൻ നമ്പർ എഴുതിയതും 
കറുത്ത പെയിന്റ് അടിച്ചതും Suzuki കമ്പനി 

നിർമ്മിതവുമായ മോട്ടോർസൈക്കിൾ 
2. തൊണ്ടി നമ്പർ T 121 / 09 
GA MÚ MM16 — Cr. 47 /09 Kalloorkadu P. S . 

- (ST 2386/ 09 ) 
വിവ രണം - Hero Honda W - 100 KEK -5602 

മോട്ടോർ സൈക്കിൾ - കറുപ്പും ചുവപ്പും 

പെയിന്റടിച്ചത്. 
3. തൊണ്ടി നമ്പർ - T 24 / 05 
കേസ് നമ്പർ - Cr. 4 / 05 Koothattukulam 

( ST 549 / 05) 
വിവ രണം - KL - 5 - 3014 Bajaj Scooter- metalic 

grey colour. 
4. തൊണ്ടി നമ്പർ - T 349 /04 
GAMÝ M M16 — Cr . 811/ 04 Traffic Unit, 

- Muvattupuzha ( CC 82/05 ) 
വിവരണം ഇളംനീല Bajaj കമ്പനി നിർമ്മിതമായ 

ഉപ യോ ഗിച്ച് പഴക്കംചെന്ന KCF - 37 03 

Scooter 
5. തൊണ്ടി നമ്പർ T 64/ 09 

കേസ്നമ്പർ Co. 7/ 09 Piravom P. S . ( ST 2020 / 


8. തൊണ്ടി നമ്പർ T 135/ 09 
GAM MM16 — Cr. 303 /09 Muvattupuzha P . S . 

( ST 2419 / 09 ) 
വിവ രണം - KL7 B 31 85 Suzuki കമ്പനി 

- നിർമ്മിതമായ Max 100 ബൈക്ക് 
- 9. തൊണ്ടി നമ്പർ T 72/08 

കേസ് നമ്പർ - Cr. 2 07/ 08 Muvattupuzha 

| ( ST 781 /08) 
വിവ രണം - KL / 6/ 0311 നമ്പർ Bajaj KB 100 

- മോട്ടോർ സൈക്കിൾ 
10. തൊണ്ടി നമ്പർ - T 224/08 
കേസ്നമ്പർ - Cr. 642 / 08 Muvattupuzha 

(ST 947 / 09) 
വിവരണം - KL7 G - 3873 Bajaj Chetak Scooter 
11. തൊണ്ടി നമ്പർ T 147 / 06 
കേസ്നമ്പർ - Cr. 150 / 06 - Muvattupuzha 

( ST 1061 / 06 ) 
വിവ രണം - Suzuki കമ്പനി നിർമ്മിതമായ 
| KL - 11 - 1951 എന്ന നമ്പ രുള്ള മോട്ടോർ 

സൈക്കിൾ 
12. തൊണ്ടി നമ്പർ 1 542/ 08 
കേസ്നമ്പർ - Cr. 1499/ 08 Muvattupuzha 

(ST 4342/ 08 ) 
വിവരണം - Bajaj കമ്പനി നിർമ്മിതമായ സ്കൂട്ടർ 

| KL - 7 / N - 2571 
13. തൊണ്ടി നമ്പർ- T 344/ 08 

കേസ് നമ്പർ Cr. 321/08 Piravom (ST 3331/08) 
വിവരണം KL - 04 - E - 2807 എന്ന രജിസ്ട്രേഷൻ 

നമ്പരുള്ള സുസുക്കി സമുറായ് മോട്ടോർ 

സൈക്കിൾ - കറുത്ത കളറുള്ളത് 
14 . തൊണ്ടി നമ്പർ- T 181/ 05 

കേസ്നമ്പർ Cr. 90/05 Piravom P. S. ( ST 1960/05 ) 

വിവരണം - KL7 - Q -7039 നമ്പർ ഓട്ടോറിക്ഷ 
15 . തൊണ്ടി നമ്പർ T 299 / 08 
കേസ് നമ്പർ - Cr. 976/ 08 Muvattupuzha P . S . 

( ST 2615 / 08 ) 
വിവരണം - KL - 17 -4316 -ാം നമ്പർ Hero Honda 

- കമ്പനി നിർമ്മിതമായ മോട്ടോർസൈക്കിൾ 
16. തൊണ്ടി നമ്പർ T 161/06 
കേസ് നമ്പർ - Cr. 2 11/ 06 Muvattupuzha 

( ST 1412/06) 
വിവ രണം - കാ വ സാക്കി ബജാജ് KCF - 32 68 

Motor cycle - Metallic grey paint 
17. തൊണ്ടി നമ്പർ - T 200 / 04 
കേസ്നമ്പർ - Cr. 279 / 04 Muvattupuzha 

(Ref. 131 / 04 ) 
വിവ രണം - നീല നിറ ത്തിൽ പെയിന്റ്ടിച്ചിട്ടുള്ള 

YAMAHA RX- 100 KCE - 80095 
മോട്ടോർസൈക്കിൾ 


- 09 ) 


വിവ രണം - നീല നിറത്തിലുള്ള KL7/ A 5 861 

| Bajaj Kawasaki മോട്ടോർസൈക്കിൾ 
6 . തൊണ്ടി നമ്പർ T 81 / 09 
GAM MMI8 — Cr. 2 / 09 Koothattukulam P. S . 

(ST 4574/ 09 ) 
വിവരണം- KL7 /AQ 624 -ാം നമ്പർ ഓട്ടോറിക്ഷ 
7. തൊണ്ടി നമ്പർ T 192 / 09 

കേസ്നമ്പർ - Cr. 458/09 Muvattupuzha 

- (ST 2891/ 09 ) 
വിവ രണം - KL - 7/ E - 1750 -ാം നമ്പർ Suzuki 

മോട്ടോർസൈക്കിൾ 


24th Nov, 2009 ) 


JUDICIAL DEPARTMENT 


141 


ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, 

പാലക്കാട് 


പരസ്യം 


2009 നവംബർ 2 . 


നമ്പർ PR .105/ 08 . 

CC . 6/ 09. 


18. തൊണ്ടി നമ്പർ - T 33 / 05 
കേസ് നമ്പർ - Cr. 762/ 04 Muvattupuzha P . S . 

( CC 197/ 05 ) 
വിവ രണം - KL -11 7921 എന്ന രജിസ്ട്രേഷൻ 

നമ്പരുള്ള KAWASAKI മോട്ടോർ സൈക്കിൾ 

എണ്ണം- - 1 
19 . തൊണ്ടി നമ്പർ - T 181/ 07 
കേസ് നമ്പർ - Cr. 654/ 07 Muvattupuzha 

(ST 3211 /07 ) 
olejomo— KL 7 H 6875 Bajaj Chetak Scooter 
20. തൊണ്ടി നമ്പർ T 229 / 07 
GAN MM18 — Cr. 733 /07 Muvattupuzha P. S . 

(ST 2448/07) 
വിവ രണം - KL - 14 - 5964 YAMAHA RX - 100 

- Motor cycle - ചുവന്ന പെയിന്റടിച്ചിട്ടുള്ളത് 
21. തൊണ്ടി നമ്പർ - T 254 /02 

കേസ്നമ്പർ - Cr. 662 / 02 Muvattupuzha 

- (CC 360 /05) 
വിവരണം - KL 7 B 8659 ഓട്ടോറിക്ഷ 


പാലക്കാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ 
CC . 6/ 09 ( പാലക്കാട് ടൗൺ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ 

കം - 722 / 08 ) കേസിൽ ഉൾപ്പെട്ടതും PR .105/ 08 ആയി 
ഈ കോടതി സ്വീകരിച്ചിട്ടുള്ളതുമായ താഴെപ്പറയുന്ന മോട്ടാർ 

സെക്കിളിന്റെ R . C . ഉട മസ്ഥനാ യ ധ ന രാ ജ് , 
s/ o സുബമണ്യൻ, 35 / P , ജീവാ നഗർ , ശിരുമുക, 
മേട്ടുപാളയം, കോയമ്പത്തൂർ എന്നവർക്ക് വിട്ടുകൊടുക്കുവാൻ 
ഈ കോട തി ഉത്ത ര വാ യിട്ടു ള്ള തുമാകുന്നു . എന്നാൽ 
പോലീസ് മു ഖ നയും തപാൽ മുഖനയും നിര വധി 
നോട്ടീസ് അയച്ചിട്ടും ടിയാൻ നാളിതുവരെ കോടതിയിൽ 
ഹാജരായി മുതൽ കൈപ്പറ്റിയിട്ടില്ലാത്തതാകുന്നു . ആയതിനാൽ 
ഈ നോട്ടീസ് പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
കോടതിയിൽ ഹാജരായി മുതൽ കൈപ്പറ്റാത്തപക്ഷം മറ്റൊര 
റിയിപ്പ് കൂടാതെ ടി വാഹനം പരസ്യമായി ലേലം ചെയ്ത് 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതായിരിക്കുമെന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


മുതൽ വിവരം 


മുന്നിലും പിന്നിലും വെള്ള ബോർഡിൽ കറുത്ത അക്ഷ 
ര ത്തിൽ TN -37- J - 4577 എന്ന നമ്പരെഴു തി യ തും 
കറുത്ത കളറോടുകൂടിയതുമായ Rx100 യമഹ മോട്ടോർ 
സൈക്കിൾ - എണ്ണം- 1. 


22 . തൊണ്ടി നമ്പർ T 146/ 06 

കേസ് നമ്പർ - Cr. 21 /06 Vazhakulam (ST 35 /07) 
വിവരണം ഉപയോഗിച്ച് പഴക്കം ചെന്ന KL - 7G 

9863 ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിൾ 


- ( ഒപ്പ്) 


പാലക്കാട്. 


ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 


23 . തൊണ്ടി നമ്പർ- T 119/ 09 


പെഷ്യൽ കോർട്ട് (എൻ. ഡി . പി . എസ്. ആക്ട് 
കേസസ്സ്) അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആന്റ് 

- സെഷൻസ് കോടതി, വടകര 


- പരസ്യം 


കേസ് നമ്പർ Cr. 1670 / 08 Muvattupuzha P. S . 

- (ST 2380/09) 
വിവരണം - KL- 07 B 6877 എന്ന രജിസ്ട്രേഷൻ 

നമ്പരെഴുതിയിട്ടുള്ള ബജാജ് കമ്പനി നിർമ്മി 
തമായ ടാക്സി ഓട്ടോറിക്ഷ 


24 . 


തൊണ്ടി നമ്പർ - T 278/07 


നമ്പർ എസ്. സി . 6 / 2007. 

2009 ഒക്ടോബർ 26. 
- നിലമ്പൂർ പോലീസ് റേറഷൻ കം നമ്പർ 189 / 06 
കേസ്സിൽ ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള നിലയിൽ 
ഈ കോട തിയുടെ കസ്റ ഡി യി ലു ളള താഴെ വിവരിച്ച് 
മോട്ടോർ സൈക്കിൾ ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധ 

പ്പെടുത്തി ഒരു മാസത്തിനകം പരസ്യമായി ലേലം ചെയ്ത് 
- സർക്കാരിലേക്ക് മുതൽ കൂട്ടു ന്ന താ ണെന്നുള്ള വിവരം 
അറിയിച്ചുകൊള്ളുന്നു . 

സാധനവിവരം 


കേസ് നമ്പർ Cr. 152/07 PVM (ST 3093/ 07) 
വിവ രണം - KL 7 N 1479 TVS Max - 100 R 

- മോട്ടോർ സൈക്കിൾ 
25. തൊണ്ടി നമ്പർ T 428/ 05 
കേസ് നമ്പർ - Cr. 140 / 02 Koothattukulam 

(Ref 16/04) 
വിവരണം - Engine No . 703143 എന്നും Chasis 

No . 702678 എന്നും Reg. No . KRE 8883 
എന്നുള്ളതും TATA കമ്പനി നിർമ്മിതവുമായ 
BENZ ലോറി. 


മുതൽ നമ്പർ - പി . ആർ. 7 / 06. 

കേസ്സ് നമ്പർ - എസ്. സി . 6 / 07 ( കം നമ്പർ 189 / 06. 
- നിലമ്പൂർ പോലീസ് സ്റേറഷൻ). 

വിവരണം - കെ . എൽ. 10 എച്ച് 7233 എന്ന രജിസ്ട്രേഷൻ 
നമ്പ രു ളള 1999 മോഡൽ ബജാജ് കാലി ബർ മോട്ടോർ 
സൈക്കിൾ. 


( ഒപ്പ്) 
ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. 


- ( ഒപ്പ്) 
- സ്പെഷ്യൽ ജഡ്ജ്/ അഡീഷണൽ 
ഡിസ്ട്രിക്റ്റ് ആന്റ് സെഷൻസ് ജഡ്ജ് 


മൂവാറ്റുപുഴ. 


വടകര. 


142 


KERALA GAZETTE 


[PART III 


THE DISTRICT COURT, THALASSERY 


ORDERS 


( 1 ) 


No. A1-7877 /2009 . 


16th October 2009. 


Read :- 1. High Court s Circular No . 9 /06 dated 9 -7- 1986 . 

2 . Application for Commuted Leave dated 

12 - 10 - 2009 of Smt. A . Savithri, Senior 

Superintendent, District Court, Thalassery . 
Smt. A . Savithri, Senior Superintendent, District 
Court, Thalassery is granted , subject to eligibility, 
Commuted leave for 5 days from 5 - 10 - 2009 to 
9 - 10 - 2009 with prefix holidays on 10 - 10 - 2009 and 
11 - 10 - 2009 . 

2 . She will forward charge report promptly. 

3. It is certified that Smt. A . Savithri, Senior 
Superintendent, District Court , Thalassery would have 
continued to officiate as Senior Superintendent, District 
Court, Thalassery during the above period , but for 
proceeding on leave. 


( 3 ) 
No. A1- 7877 / 2009 . 

28th October 2009. 
Read :- 1. High Court s Circular No . 9/ 06 dated 9 -7- 1986 . 

2 . Application for Commuted Leave dated 

24 - 10 - 2009 of Smt. A . Savithri , Senior 

Superintendent, District Court, Thalassery. 
Smt. A . Savithri, Senior Superintendent, District 
Court, Thalassery is granted , subject to eligibility , 
Commuted leave for 2 days on 22 - 10 - 2009 and 
23 - 10 - 2009 Sri N . J. George , Junior Superintendent of 
this Court may be put in full additional charge of Senior 
Superintendent, District Court, Thalassery on 
22 - 10 -2009 and 23 - 10 - 2009 . 

2 . She will forward charge report promptly. 

3. It is certified that Smt. A . Savithri, Senior 
Superintendent, District Court, Thalassery would have 
continued to officiate as Senior Superintendent, District 
Court, Thalassery during the above period , but for 
proceeding on leave . 

( Sd.) 
Thalassery . 

District Judge. 


( 2 ) 


No. A1-7315 /2009 . 


28th October 2009. 


Read :- 1. High Court s Circular No . 9/06 dated 9 -7- 1986 . 

2. Application for Commuted Leave dated 

20 - 10 -2009 of Sri A . Narayanan , Sheristadar, 
District Court, Thalassery . 


SUB DIVISIONAL MAGISTRATE S COURT , 
KASARAGOD AT KANHANGAD 

NOTIFICATION 
Ref. C . 5293 /2008 - 1 . 

31st October 2009. 
It is hereby notified that the Unclaimed property 
shown in the Schedule below has been produced in this 
Court by the Sub Inspector of Police, Manjeshwar for 
disposal. Persons who have claims over the property 
mentioned in the schedule may appear before this 
undersigned within three months from the date of 
publication of this Notification and prefer claims. If no 
Claimants turned up within the stipulated time, the 
property will be forfeited to Government and disposed off 
under the provisions contained in the Kerala Escheats and 
forfeitures Act and Rules in force . 


Sri A . Narayanan , Sheristadar, District Court, Thalassery 
is granted , subject to eligibility , Commuted leave for 
4 days from 13 - 10 - 2009 to 16 - 10 - 2009 with suffix 
holiday and sunday on 17 - 10 - 2009 and 18 - 10 - 2009 
Smt. A . Savithri, Senior Superintendent of this court may 
be put in full additional charge of the Sheristadar of this 
court from 13 -10 - 2009 to 18 - 10 - 2009 . 

2. He will forward charge report promptly. 

3 . It is certified that Sri A . Narayanan , Sheristadar, 
District Court, Thalassery would have continued to 
officiate as Sheristadar , District Court , Thalassery 
during the above period , but for proceeding on leave . 


SCHEDULE OF PROPERTY 
A Black coloured Maruthi Alto Car - Bearing 
Registration No. KA 20 M 2435 , Engine No. 
B 640811 and Chasis No. — MA 3 EY 081500 3989 
containing 4 tyres and Number Plate placed back and 
in front of the Car in white coloured Board with 
Black letters : 1 (One ). 


( Sd .) 
Sub Divisional Magistrate & 
Revenue Divisional Officer. 


Kanhangad . 


